o 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


- 


: 


: 


ക്ക് 


( 


T 
കൾ 
GOVERNM 


S 


രള സർ 


സർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


1st February 2011 
2011 ഫെബ്രുവരി 1 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


12th Magha 1932 
1932 മാഘം 12 


PART III 
Stores Purchase 


Health Services Department 

ദർഘാസ് പരസ്യം 


നിക്ഷിപ്തമായിരിക്കും. വിശദമായ വിവരങ്ങൾ പ്രവൃത്തി ദിവസ 
ങ്ങളിൽ എ . ഡി . സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 


- ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


ആരോഗ്യ വകുപ്പ് 

ഡയറക്ടർ. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ബി2- 13743 / 2010/ ജി. മെ. ആ . 


| 2011 ജനുവരി 13 . 


നമ്പർ എ . ഡി.5 / 94974 / 10 / ആ . വ . ഡ . 

2011 ജനുവരി 3. 
-- ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിൽ തപാൽ ഉരുപ്പടികൾ അയ 
യ്ക്കുന്നതിനുവേണ്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച സ്ഥാപന 
ങ്ങളിൽനിന്നും " റിമോർട്ട് മാനേജ്ഡ് ഫോങ്കിംഗ് മെഷീൻ വാങ്ങുന്നതി 
നുവേണ്ടിമുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. ദർഘാസിന്റെ വില 

400 + 12 .5 % വാറ്റ് ചേർത്ത് 450. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി 
ആവശ്യമുള്ളവർ 250 ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ പേരിൽ 
TR5 പ്രകാരം തുക അടച്ച് നേരിട്ട് വാങ്ങാവുന്നതാണ്. 

- 1 % ദർഘാസിനോടൊപ്പം EMD ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
- ദർ ഘാ സിൽ വില രേഖ പ്പെടുത്തി ആരോഗ്യ വകു പ്പ് 
ഡയറക്ടർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ്, AD സെക്ഷൻ, തിരുവന 
ന്തപുരം എന്ന വിലാസത്തിൽ 3- 2 - 2011 പകൽ 3 മണിക്ക് മുമ്പായി 
സമർപ്പി ക്കേ ണ്ട താ ണ് . 

സ്വീകാ ര്യ മായ 
ദർഘാസുകൾ നൽകിയവരുടെയോ അവർ അധികാരപ്പെടുത്തിയവരു 

ടെ യോ സാന്നിദ്ധ്യ ത്തിൽ 7 - 2 - 2011 പകൽ 11 മണിക്ക് 
തുറക്കുന്നതാണ്. ദർഘാസുകൾ വിൽക്കുന്ന അവസാന തീയതി 1- 2 
- 2011 പകൽ 3 മണി വരെയാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്കുകളായോ ഡാഫുകളായോ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് സ്വീക 
രിക്കുന്നതിനും നിരുപാധികം നിരസിക്കുന്നതിനുമുള്ള പൂർണ്ണ അധി 
കാരം ദർ ഘാ സ് 

അ ധി കാ രി ക ളിൽ 


ജില്ലാ അന്ധതാ നിവാരണ പരിപാടിയുടെ ഭാഗമായി 
നടത്തുന്ന മൊബൈൽ ഐ ക്ലിനിക്കുകളിലേക്ക് ആവശ്യമായി 
വരുന്ന മരുന്നുകളും സർജിക്കൽ ബ്ലേഡുകളും വിതരണം 
ചെയ്യാൻ തയ്യാറുള്ള നിർമ്മാതാക്കളിൽനിന്നും വിതരണക്കാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


TENDER NOTICE 


2500 


No. S3/6513/2010 . 

| 30th December 2010 . 
Sealed tenders in the prescribed forms are invited 
for the purchase of Lab items to Institute of Maternal 
and Child Health , Kozhikode. 

Tenders should be superscribed with tender number 
and should be addressed to the Superintendent, IMCH , 
Medical College, Calicut-8 , Kerala . Tender will be opened 
at 12 Noon on 10 -2 -2011 in the presence of such of the 
tenderers or their authorised persons who may be present 
at that time. Late tenders will not be accepted . 

Intending tenderers may on application to the 
Superintendent, IMCH , Medical College , Calicut, Kerala 
will obtain the requisite tender form in which the tenders 
should be submitted . Application for tender forms should 
be accompanied by the cash remittance as noted below 
for a set of tender forms, which will not be refunded 
under any circumstances . Postage stamp, Draft, etc. will 
not be accepted towards the cost of tender forms. 
Tender forms will not be sent by V . P . P. 


750 


LIST OF ITEMS 


- 


300 


Sl. 


Items 


Quantity 


No. 


NAME OF MEDICINE 
Antibiotic Drops 

1. Gatifloxacin Eye Drops | 1500 
2. Tobramycin Eye Drops 

1000 
3. Ciprofloxacin Eye Drops 

1500 
4 . Renolin Eye Drops 
5. CATINA Eye Drops 

- 2500 
Lubricant or Artificial Tears 
1. Just tears 

- 1500 
- 2 . Lubrex 

- 750 
3 . CMC 
Anti Allergic 
1. Phenileyedrops 

- 2000 
2 . Optihist 

- 1000 
3. Cromal 

- 500 
Anti Glaucoma 
1. Timilol Eye Drops 

- 300 
Ointments 
- 1. Tsboramycin Eye Ointment - 350 
2. Ciplox Eye Ointment 

3. Cholrocol Eye Ointment - 250 
Steroids 
- 1. Fluocin Eye Drops 

- 250 
ഇതി ലേ ക്കുള്ള ദർഘാ സു കൾ “ ടെണ്ടർ ഫോർ 
ഒപ്താൽമിക് ഇൻസ്ട്രമെന്റ് സ് ആൻഡ് മെഡിസിൻ ” എന്ന 
തലക്കെട്ടോടെ ജില്ലാ മെഡിക്കൽ ആഫീസർ (ആരോഗ്യം), 
തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ 9 -2 - 2011-ാം തീയതി ഉച്ചയ്ക്ക് 
12 മണിക്ക് മുമ്പായി ലഭിച്ചി രി ക്കേ ണ്ട താ ണ് . ലഭിച്ച 
ക്വട്ടേഷനുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12.30 - ന് ബന്ധപ്പെട്ട 
ഹാജരുള്ള കക്ഷികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധി 
ക്കുന്നതാണ്. 

- ഓരോ ദർഘാസിനോടുംകൂടെ നിശ്ചിത മാതൃകയിൽ 
എഗ്രിമെന്റും ക്വാട്ട് ചെയ്യുന്ന ഉപകരണങ്ങളുടെ മൊത്തം 
തുകയുടെ ഒരു ശതമാനത്തിൽ ( 1 % ) കുറയാത്ത സംഖ്യ 
നിരതദ്രവ്യമായും അടക്കം ചെയ്യേണ്ട താ ണ് . നിരതദ്രവ്യം 
ഏതെ ങ്കിലും ദേശ സാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ 
മെഡിക്കൽ ആഫീസറുടെ പേരിൽ എടുത്തിട്ടുള്ള ഡിമാന്റ് 
ഡാഫ് റ്റ് ആണ് അടക്കം ചെയ്യേ ണ്ട ത് . മരു ന്നു കൾ 
ഐ . എസ്. ഐ . നിലവാരമുള്ളതും 75 % - ത്തിൽ കൂടുതൽ 
സംഭരണ കാലാവധി ഉള്ള വ യു മാ യി രിക്കണം. ദർഘാസ് 
അംഗീകരിക്കപ്പെടുന്ന വ്യക്തി/ സ്ഥാപനം മൊത്തം ദർഘാസ് 
തുകയുടെ 5 % - ത്തിൽ കുറയാത്ത സംഖ്യ സെക്യൂരിറ്റി ആയും 
നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും സമർപ്പിക്കാൻ ബാധ്യസ്ഥ 
നാ ണ്. ഇതിലേക്കായുള്ള ദർഘാസ് ഫോറങ്ങളുടെ വില 
ഒറിജിനൽ 400 വില്പനനികുതി പുറമേയും വരുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങളുടെ വില്പന 4 - 2 -2011 -ാം തീയതി മുതൽ 
7 - 2 - 2011 -ാം തീയതി വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. 

കൂടുതൽ വിവ ര ങ്ങ ൾ പവ്യത്തി ദിവ സ ങ്ങ ളിൽ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


| 1 


Non vacuum tube 


55800 Nos. 


- 1. EDTA tube 
- 2 . Oxlate tube 

3. Plain tube clote Activator 


46500 


37200 


, 


Approximate cost - 


4, 18 ,500 . 


Cost of tender form : 


Original — 


1,050 ( including Tax ) 


Duplicate — 565 


| By Post -- 50 extra . 
Closing date and time of sale of tender forms, 
8- 2- 2011 , 3 p. m . 

Last date and time of receipt of tender form 
| 9-2 -2011, 5 p . m . 


Date and time of opening of tender - 10 - 2 - 2011 , 
- 12 noon . 

Date upto which the rate are to remain firm for 
acceptance — 31 - 3 - 2011 . 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ആഫീസ്, ജില്ലാ മെഡിക്കൽ ആഫീസർ 
തൃശ്ശൂർ. 

- (ആരോഗ്യം). 


Tenders should be accompanied by EMD amounting 
to 1 % (Rounded to next 1 Rupee) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


Agreement in Kerala Stamp Paper worth 100 
( Hundred only ) should be submitted along with tender. 
The EMD should be submitted as bank draft. The 
quality of the item should be ensured by the supplier and 
sample of the same has to be supplied along with the 
tender. 


ദർഘാസ് ഫോറത്തിന്റെ വില : ( നികുതി സഹിതം) 

അസ്സൽ - 1,050 
പകർപ്പ് - 565 


ദർഘാസ് ഫോറം വിൽക്കപ്പെടുന്ന അവസാന തീയതിയും 
സമയവും - 8- 2- 2011, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 9 - 2 - 2011, 5 മണി. 


Quote the price for one sheet inclusive of all taxes, 
which should be mentioned clearly. 

Further details can be had from the office of the 
undersigned during office hours on any working day. 

The undersigned has the right to postpone /cancel 
the tender process without prior notice and decision 
taken by the Superintendent will be final. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10 - 2 - 2011, 
12 മണി. 


- ദർഘാസ് നിരക്ക് പ്രാബല്യ ത്തി ലി രിക്കുന്ന തീയതി 
31 - 3 - 2011. 


കൂടു തൽ വിവ ര ങ്ങ ൾ പവർത്തി സമയത്ത് ഈ 
- ഓ ഫീസിൽ അന്വേഷിച്ചാൽ അറി യാ വു ന്ന താ ണ് . ടെണ്ടർ 
നടപടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവെയ്ക്കുന്നതിനോ നിർത്തിവ 
യ്ക്കുന്നതിനോ ഉള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Institute of 
Maternal and Child Health , 
Kozhikode- 8. 


( Sd.) 
Superintendent. 


- കോഴിക്കോട് മെഡിക്കൽകോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ്രത്തിലെ എച്ച്. ഡി .എസ്. സെൻട്രൽ ലാബിലേക്കാവശ്യമായ 
നോൺ വാക്കം ട്യൂബ്, ഇ . ഡി. ടി. എ . ട്യൂബ്, ഓക്സിലേറ്റ് 
ട്യൂബ്, ക്ലോട്ട് ആക്ടിവേറ്റർ പ്ലെയിൻ ട്യൂബ്എന്നിവ വിതരണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള 
കവറിനുമുകളിൽ ദർഘാസ് നമ്പർ എഴുതേണ്ടതും, സൂപ്രണ്ട് 
മാതൃശിശു സംരക്ഷ കേന്ദ്രം, കോഴിക്കോട്- 8, കേരളം എന്ന 
വിലാസത്തിൽ അയച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ താഴെ 
ചേർത്തിട്ടു ളള തീയ തി ക ളിലും സമ യത്തും അപ്പോൾ 
ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
10 - 2 - 2011- ന് 12 മണിക്ക് തുറക്കുന്നതാണ്. വൈകി കിട്ടുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


ദർ ഘാ സു കൾ സമർപ്പിക്കാൻ താൽ പ ര്യ മു ളള വർ 
ഐ . എം . സി. എച്ച്. ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരി 
ക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡ്രാഫ്റ്റുകൾ എന്നിവ ദർഘാസ് 
ഫോറത്തിന്റെ വില യായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫോറങ്ങൾ വി . പി . പി . ആയി അയയ്ക്കു ന്ന തില്ല . ടെണ്ടർ 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 
- 50 കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന 
വർ ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. ബ്രാന്റ് 
നെ യിം , ബാ ഷ ർ സ് എന്നിവ ടെണ്ടറി നോ ടൊപ്പം 
സ മ ർപ്പി ക്കേ ണ്ട താ ണ് . അ ല്ലാ ത്ത ടെണ്ട റു കൾ 
നിരസിക്കുന്നതിന് സൂപ്രണ്ടിന് അവകാശം ഉണ്ടായിരിക്കും. 


ഇനവിവരം - നോൺ വാക്വം ട്യൂബ് 


1. ഇ . ഡി . ടി . എ . ട്യൂബ് 


55800 എണ്ണം 


2. ഓക്സിലേറ്റ്ട്യൂബ് 


46500 


3. പ്ലെയിൻട്യൂബ് ശ്ലോട്ട്ആക്ടിവേറ്റർ 37200 


അടങ്കൽ തുക - 4, 18 , 500. 


നിരതദ്രവ്യം - 1 %. 


